Government ofKerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


COVERNM 


- കാ 


- 


2 
YMENT OF 
न्य अपर 


OF KERI 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


21st July 2009 
2009 ജൂലൈ 21 
30th Ashadha 1931 
1931 ആഷാഢം 30 


29 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Police Department 


ലേലപ്പരസ്യം 


നമ്പർ ഇ2-14368/ 2008 / റ്റി . 


2009 ജൂ 


ലൈ 6 . 


- തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
കീഴിലുള്ളതും പുളിങ്കുടി എ . ആർ. ക്യാമ്പിൽ സൂക്ഷിച്ചിരി 
ക്കുന്നതുമായ താഴെ പറയുന്ന വാഹനം 2009 സെപ്റ്റംബർ 
9 -ാം തീയതി പകൽ 11 മണിക്ക് പുളികുടി എ . ആർ. 
ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 


ക്രമ 
നമ്പർ 


രജിസ്റ്റർ 
- നമ്പർ 


മോഡൽ 


നിരതദ്രവ്യം 
രൂപ് 


ടി വാഹന വിൽപ്പനയ്ക്ക് ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. 2009 സെപ്റ്റംബർ 8 -ാം തീയതി പകൽ 3 മണിക്കു 
മുൻപ് കിട്ടത്തക്കവണ്ണം സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ 
നേരിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ പോലീസ് ഓഫീസ്, 
തിരുവനന്തപുരം റൂറൽ, കവടിയാർ പി . ഒ., തിരുവനന്തപുരം 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിര തദവ്യം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽനിന്നും തിരുവനന്തപുരം റൂറൽ ജില്ലാ 
പോലീസ് സൂപ്രണ്ടിന്റെ പേരിലെടുത്ത ഡി . ഡി . അടക്കം 
ചെയ്തി രി ക്കേ ണ്ട താ ണ് . ദർഘാസ് സമർപ്പിക്കുന്ന 
കവറിനു മുകളിൽ " വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
എഴുതിയിരിക്കണം. വാഹനത്തിന്റെ നമ്പരും വ്യക്തമായി 
- എഴുതിയിരിക്കേണ്ടതാണ്. 

ലേലം അവസാനിച്ചാലുടൻ ബന്ധപ്പെട്ടവരുടെ മുൻപിൽ 
വച്ചു തന്നെ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ/ 
ടെണ്ടറിലോ കൂടു തൽ തുക കാണുന്ന ആൾക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ടി തുകയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) വിൽപ്പന 
നികുതിയുമായി ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്തുവച്ചുതന്നെ 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടു 
ത്തിയ ഉത്തരവ് കിട്ടി പത്തുദിവസത്തിനകം ബാക്കി തുകയും 
നിയമാനുസരണമുള്ള വിൽപ്പനനികുതിയും അടച്ച് സ്വന്തം 
ഉത്ത ര വാ ദി ത്വ ത്തിലും ചെല വിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 


- 1 


കെ എൽ 01 ജി 9113 
(ഈഞ്ചർ ബസ്) 


- 


1995 


3,300 


- 


1997 


1997 


- കെഎൽ-01 എം . 3558 
(ഈഞ്ചർ ബസ്) 


3, 500 


ലേ ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേലദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരുമണിക്കൂർ മുൻപായി നിരതദ്രവ്യം 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ലേലം നഷ്ടപ്പെടുന്ന വർക്ക് നിരതദവ്യം മടക്കിക്കൊടു 
ക്കുന്നതാണ്. 


Gaz . No . 29 /2009 /DTP (Police ). 


76 


KERALA GAZETTE 


[PART III 


ഏതെങ്കിലും കാരണത്താൽ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടു 
ത്തികിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാ രിൽ മുതൽക്കൂട്ടുന്നതും ടി 
വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേല 
ത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേല 
ക്കാരിൽനിന്ന് ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 
മുൻലേലക്കാർ അവകാശിയല്ലാത്തതുമായിരിക്കും. 

മേൽക്കാണിച്ച വാഹനം പരിശോധിക്കണമെന്നുള്ളവർ 
പ്രവൃത്തിദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് തിരുവനന്തപുരം 
റൂറൽ സായുധസേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ അനുമതിയോടു 
കൂടി പുളിങ്കുടി എ . ആർ. ക്യാമ്പിലുള്ള എം . ടി . സ്റ്റോറിൽ 
നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേല തീയതി മാറ്റിവയ്ക്കുന്നതിനോ 
ലേല നടപടിക്രമങ്ങൾ നിർത്തിവയ്ക്കുന്നതിനോ ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം തിരുവനന്തപുരം 
ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
തിരുവനന്തപുരം റൂറൽ. 


- ( ഒപ്പ്) 
തിരുവനന്തപുരം റൂറൽ 

ജില്ലാ പോലീസ് 
സൂപ്രണ്ടിനുവേണ്ടി 


അസിസ്റ്റന്റ് കമാ ണ്ട ന്റിന്റെ ആ ഫീ സിൽ അടച്ച് രസീത് 
വാങ്ങേ ണ്ട തു മാ ണ്. നിരതദ്രവ്യം ലേലദിവസം രാവിലെ 
8 മണിമുതൽ സായുധസേനാ ക്യാമ്പിൽ സ്വീകരിക്കുന്നതാണ്. 

- കൂടാതെ സാധനങ്ങൾ ലേലത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 
വരിൽനിന്നും സീൽവച്ച കവറിൽ മുൻകൂട്ടി ടെണ്ടറുകൾ 25 -ാം 
തീയതി വൈകുന്നേരം 4 മണിവരെ നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ കോട്ട യം ജില്ലാ പോലീസ് ആഫീസിൽ 22 
സെക്ഷനിൽ സ്വീകരിക്കുന്നതാണ്. ടെണ്ടറിനൊപ്പം നിശ്ചിത 
നിരതദ്രവ്യം എ . ആർ. ക്യാമ്പിൽ അടച്ചതിനുളള രസീതും 
ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . വൈകികിട്ടുന്ന ടെണ്ട റു കൾ 
നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 

പരസ്യലേലം അ വ സാ നിച്ചാ ലു ട ൻ ടെണ്ട റു കൾ 
തുറക്കുന്നതും ലേലത്തിലോ/ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ 
തുക കാണുന്നത് ആ ആൾക്ക് ലേലം/ ടെണ്ടർ തുകയുടെ 
പകുതിയും സെയിൽസ് ടാക്സ് തുകയും പൂർണ്ണമായും 
നിര ത ദ വ്യം കിഴിച്ച് ലേല സ്ഥലത്തു വച്ചു തന്നെ 
അടയ്ക്കേ ണ്ടതും ബാക്കി സംഖ്യ ലേലം/ ടെണ്ടർ സ്ഥിര 
പ്പെടുത്തി ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് 5 ദിവസത്തിനുളളിൽ 
അടച്ച് സാധനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതു 
മാണ്. ഏതെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്ന ആൾ ടി നിബന്ധനകൾക്ക് വിപരീതമായി പ്രവർത്തി 
ക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ്. 
പുനർലേലത്തിൽ സർക്കാരിന്എന്തെങ്കിലും നഷ്ടം സംഭവി 
ച്ചാൽ ആയതിന് ടിയാൻ ഉത്തരവാദി ആയിരിക്കുന്നതും ആയത് 
ടിയാനിൽനിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ പുനർലേല 
ത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ ആയ തിന് 
അയാൾ അർഹനായിരിക്കുന്നതല്ല . 
-- മേൽ പ്രസ്താവിച്ചിരിക്കുന്ന സാധനങ്ങൾ ലേലത്തിന് 
തൊട്ടു മുമ്പു ളള 10 പവർ ത്തിദിവ സ ങ്ങ ളിൽ രാവില 
10 മണിമുതൽ വൈകിട്ട് 5 മണിവരെയുളള സമയത്ത് 
സായുധസേനാ ക്യാമ്പിൽനിന്നും ബന്ധപ്പെട്ടവരുടെ അനുമതി 
യോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്ക 
ന്നതിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം 
കോട്ടയം ജില്ലാ പോലീസ് സൂപ ണ്ടിന് ഉണ്ടാ യി രി ക്കു 
ന്നതാണ്. 


ലേലപ്പരസ്യം 
നമ്പർ ഇ2 - 12937 / 08 / കെ . 

2009 ജൂൺ 2. 
-- കോട്ടയം ജില്ലാ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരി 
ക്കുന്നതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 
താഴെ ചേർത്തിരിക്കുന്ന ടയറുകളും ട്യൂബുകളും ഫ്ളാപ്പുകളും 
28 - 7 - 2009 -ാം തീയതി പകൽ 11 മണിക്ക് പസ്തു ത 
ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം/ ടെണ്ടർവഴി വില് പന 
നടത്തുന്നതാണ്. 


ക്രമ ഇനവും വലിപ്പവും 


എണ്ണം നിരതദ്രവ്യം 


നമ്പർ 


രൂപ് 


600 X 16 ടയർ 
750 x 16 


450 X 12 


185.85 R16 


ജില്ലാ പോലീസ് ആഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


195.70 R14 


ലേലപ്പരസ്യം 


900 X 20 
250 X 18 
275 X 18 
325 X 19 
പലവിധ ട്യൂബുകളും 
ഫ്ളാപ്പുകളും 


500 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുമ്പായി നിശ്ചയി 
ച്ചിട്ടുളള നിര തദവ്യം കോട്ടയം ജില്ലാ സായുധസേനാ 


നമ്പർ ഇ2- 25746/ 2008/ ഡി. ആർ. 

2009 ജൂൺ 8. 
കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
കീഴിലുള്ള കോഴിക്കോട് മാലൂർക്കുന്നിലുള്ള സായുധസേനാ 
വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചി 
ട്ടുള്ള താഴെ പറയുന്ന ഡിപ്പാർട്ട് മെന്റൽ വാഹനങ്ങൾ 
20 - 8 - 2009 -ാം തീയതി പകൽ 10. 30 മണിക്ക് പ്രസ്തുത 
ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 


21st JULY 2009 ] 


POLICE DEPARTMENT 


കമ 
നമ്പർ 


വാഹനത്തെ 
സംബന്ധിച്ചുള്ള 
- വിവരങ്ങൾ 


-- രജിസ്റ്റർ നിരതദ്രവ്യം 

നമ്പർ 


രൂപ് 


- 1 മഹീന്ദ്ര ജീപ്പ് 1996 മോഡൽ KL 11 F 4853 
2 മഹീന്ദ്ര ജീപ്പ് 1996 മോഡൽ KL 11 F 4855 


3, 000 
3 ,000 


വാങ്ങേണ്ടതും ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
10 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ 
വിൽപ്പന നികുതിയും അടച്ച് സ്വന്തം ചെലവിൽ വാഹനം 
കൊണ്ടുപോകേണ്ടതുമാണ്. 

ഏതെ ങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
ക യാ ണെ ങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിന് മുതൽ 
കൂട്ടുകയും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്ന തു മാ ണ്. 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി 
കിട്ടുന്ന തുകയ്ക്ക്മുൻ ലേലക്കാരൻ അവകാശിയല്ലാത്തതു 
മാണ്. 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽ 
പറഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം ലേലം ആരംഭിക്കുന്നതിനു 
മുമ്പായി അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ച് 
രസീത് വാങ്ങിയിരിക്കേണ്ടതും കൃത്യസമയത്ത് ലേലസ്ഥലത്ത് 
ഹാജരായിരിക്കേണ്ടതുമാണ്. 

- മേൽപ്പറഞ്ഞ ലേല ത്തിന് മുദ്രവച്ച ദർഘാ സു കളും 
സ്വീകരിക്കുന്നതാണ്. ലേലദിവസത്തിന് 5 ദിവസം മുൻപായി 
കിട്ടത്തക്ക വിധം സീൽചെയ്ത കവറിൽ ദർഘാസ് (ഓരോ 
വാഹ ന ത്തിനും പ്രത്യേകം) നേരിട്ടോ തപാൽമാർഗ്ഗമോ 
അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കോഴിക്കോട് മാലൂർകുന്നിലുള്ള 
കാര്യാലയത്തിലേക്ക് അയയ്ക്കേണ്ടതും കവറിനു മുകളിൽ 
“ മോട്ടോർ വാഹന ലേലത്തിൽ പങ്കെടുക്കുവാനുള്ള ദർഘാസ് 
എന്ന് രേഖപ്പെടുത്തി നിരതദ്രവ്യം അടച്ച് രസീത് അടക്കം 
ചെയ്യേണ്ടതാണ്. 

പരസ്യലേലം കഴിഞ്ഞാൽ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ തുകയുള്ളത് 
ആയതിന് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 
ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി 
തുക നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്തുതന്നെ അടച്ച് രസീത് 


- മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ലേല തീയതിയുടെ തൊട്ടു 
മുമ്പുള്ള 10 പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 5 മണിവരെ അ സി സ്റ്റന്റ് കമാണ്ടന്റിന്റെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു 
മുന്നറിയിപ്പോ കാരണമോ കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്ന 
തിനും ദർഘാസുകൾ അസ്ഥിരപ്പെടുത്തുന്നതിനും കോഴിക്കോട് 
ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കുന്നതും 
ലേലം സംബന്ധിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ തീരുമാനം 
അന്തിമവുമായിരിക്കും. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കോഴിക്കോട് റൂറൽ, 
വടകര - 5 . 


(ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


